Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . oa ). MmuO 
KL /TV (N )/ 12 /2009 - 2011 


V 
GOVERN 


RNMENTS 


Sona 


NT OF KO 
4जपनर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
Weijo 55 


6th April 2010 

2010 2011 OB 6 
16th Chaithra 1932 
1932 60200 16 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Forest Department 


OFFICE OF THE CUSTODIAN (ECOLOGICALLY FRAGILE LANDS) AND CHIEF CONSERVATOR OF FORESTS 

(WILDLIFE ) , THIRUVANANTHAPURAM 


NOTIFICATION 


No. EFL . 6 - 121/2006 . 


25th February 2010. 


WHEREAS, the Government of Kerala has published Act No. 21 of 2005, namely , the Kerala Forest (Vesting and 
Management of Ecologically Fragile Lands) Act 2003, which came into effect from 2nd day of June 2000 for the 
Conservation and Management of Ecologically fragile lands, minimizing the reduction of degradation of the Eco -System 
and Biological Diversity therein . 


Now , it is hereby notified for the information of the public that the ownership and possession of the land as per the 
details shown in the schedule hereto , in the District of Palakkad has been vested with the Government of Kerala free 
from all encumbrances and the right, title and interest of the owner or any other person thereon shall stand extinguished 
from the date of commencement of the Act, i.e. 2nd June 2000 . 


The publication of the notification is made as required under Section 3 (2 ) of the Kerala Forest ( Vesting and 
Management of Ecologically Fragile Lands) Act , 2003 as per Government Notification No . 15567/Leg. B1/01/Law 
dated 3rd May 2005 and published in Kerala Gazette No. 929 dated 3rd May 2005. 


6th APRIL 2010 ] 


FOREST DEPARTMENT 


222 


SCHEDULE 


Details of Ecologically Fragile Lands Vested in Government as per Section 3 ( 1) of Act 21 of 2005 


Boundaries 


Survey No. Extent in 


District 


North 


East 


South 


West 


Taluk Forest Range Locality Village 

Division 


res 


No . 


division 


(Approx .) 


(1) 


(2) 


(3) 


(4) 


(5) 


(0) 


(7) 


(8) 


(9) 


(10) 


(11) 


( 2) 


(13) 


Palakkad 


Alathur 


Nemmara 


Alathur 


Kuthanur-VavulliapuramMalavaram 


Tharoor-II 


OldSurveyNo.135/2(Re-serveyNo.297/pt) 


3.5650Ha(8.80Acres) 


VestedForest 


VestedForest 


VestedForest 


PrivateLand 


(Sd .) 


Custodian (Ecologically Fragile Lands) & 

Chief Conservator of Forests (Wildlife). 


Thiruvananthapuram . 


RANNI DIVISION 


Cost of tender form - Rs. 1,100 + VAT Rs. 138 for Sl.No. 
1 and Rs. 1 ,000 + VAT Rs .125 for Sl. No. 2 . 


TENDER NOTICE 


Period of Work — 3 months from the date of handing 
over the site . 


No. C1- 761/2010 . 

17th March 2010 . 
Separate sealed competitive tenders superscribing the 
name of works are invited by the undersigned for and on 
behalf of the Governor of Kerala from Registered eligible 
Contractors for the following works. 


Sl. 


Name of Work with PAC 


EMD 
Rs. 


No . 


Last date and time for receipt of tender — 29 -4 -2010 , 
3p .m . 

Tender forms and other conditionscan be obtained from 
the office of the undersigned on application in writing and 
on payment of the cost of tender form and taxes in cash 
( not refundable ) upto 1 p.m . on 29 -4 -2010 and will be opened 
by the undersigned or an officer authorised by him on the 
same day at 3. 30 pm in the presence of the Contractors 
attending on the date . If the due date happens to be a holiday, 
the next working day will be the due date . 


1 


Construction of Patrolling camp shed at 
Kochupamba in Goodrical Range 
Rs. 5 .50 Lakhs 


13,750 


Construction of a camp shed at 
Moorthimon in Vadasserikkara Range 
Rs. 4 .62 Lakhs 


12 ,000 


6th APRIL 2010 ] 


FOREST DEPARTMENT 


223 


The tender forms are not transferable. The earnest 
money deposit noted against the work should be paid along 
with the tenders by Demand Draft ( Cheque is not acceptable ) 
pledged in favour of the undersigned payable at any 
Nationalized Bank / Scheduled Bank . Incomplete tenders and 
tenders without EMD are liable to be summarily rejected . The 
undersigned reserves the right to reject any tender without 
assigning any reasons thereof. All other conditions prevailing 
in the Kerala PWD and Forest Department are applicable to 
this tender also . The tenders not containing the prescribed 
preliminary agreement in Stamp Paper worth Rs. 50 will also 
be summarily rejected . If there is no response to any of the 
works included in this notification , the same will be again 
tendered on 6 -5 -2010 as per the same conditionsmentioned 
above , at the same time and venue. 


സ്വീകരിക്കുന്ന അവസാന തീയതിയായ 29 - 4 - 2010 - ന് 1 മണി 
വരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച 
-- ദർ ഘാ സു കൾ അന്നേ ദിവസം 3 മണിവരെ ഈ 
ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
മടക്കി കൊടുക്കുന്നതല്ല . ടി ദിവസം പൊതു അവധിയായി 
വരുന്ന പക്ഷം അടുത്ത പ്രവർത്തി ദിവസം ടി സ്ഥലത്തും 
സമയത്തും വച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 

- ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതി യായ 
29 - 4- 2010 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ താഴെ 
ഒപ്പിട്ടിട്ടുള്ള ആ ളോ അ ദ്ദേ ഹം അ ധി കാര പ്പെ ടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 


കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ വി വ രി ക്കുന്ന 
ജോലി കൾക്ക് അംഗീകൃത കരാ റു കാ രിൽ നിന്നും 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
| കമ ജോലിയുടെ വിവരവും 

നിരത 
നമ്പർ അടങ്കൽ തുകയും 

ദ്രവ്യം 

രൂപ 
ഗൂഡിക്കൽ റേഞ്ചിലെ കൊച്ചുപമ്പയിൽ 
പട്രോളിംഗ് ക്യാമ്പ് ഷെഡ് നിർമ്മാണം - 
രൂപ 5.50 ലക്ഷം 

13 ,750 
2 വടശ്ശേരിക്കര റേഞ്ചിൽ മൂർത്തിമൺ എന്ന 

സ്ഥലത്ത് ഒരു ക്യാമ്പ് ഷെഡ് നിർമ്മാണം - 
രൂപ 4.62 ലക്ഷം 

12 , 000 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
1, 100 + വാറ്റ് 138 രൂപ, - കമ ന മ്പർ 2 - ന് 
രൂപ 1,000 + വാറ്റ് 125 രൂപ. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 29 - 4 - 2010 , 3 മണി. 


- റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
പണയപ്പെടുത്തിയതും ദേശീയ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും 
ലഭിക്കുന്നതുമായ നിശ്ചിത തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് 
നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
അപൂർണ്ണമായ ദർഘാസുകൾ നിരസിക്കുന്ന താ യിരിക്കും. 
ഏതെങ്കിലും ദർഘാസുകൾ കാരണം ബോദ്ധ്യപ്പെടുത്താതെ 
നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ 
നിക്ഷിപ്തമായിരിക്കും. വനം വകുപ്പിലും പൊതുമരാമത്തു 
വകുപ്പിലും നിലവിലുള്ളതും കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കു 
ന്നതുമായ കരാർ വ്യവസ്ഥകൾ ഈ ജോലികൾക്കും ബാധകമാ 
യിരിക്കും. കരാറുകാരൻ നിർദ്ദിഷ്ട മാതൃകയിൽ 50 രൂപ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത ദർഘാസുകൾ 
നിര സി ക്കു ന്ന താ ണ് . ഏതെങ്കിലും കാര ണ വ ശാൽ ടി 
ജോലികളുടെ/ഏതെങ്കിലും ജോലിയുടെ ദർഘാസ് നടക്കാതെ 
യിരുന്നാൽ ടി ജോലികളുടെ/ ജോലിയുടെ ദർഘാസ് വീണ്ടും 
6 -5- 2010- ൽ മുൻ നിശ്ചയിച്ചതുപോലെ നടത്തുന്നതും ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
തുറക്കുന്നതുമായിരിക്കും. 


കാലാവധി - സ്ഥലം കൈമാറുന്ന കരാർ തീയതി മുതൽ 
3 മാസം. 

ദർ ഘാസ് ഫോറ ങ്ങളും ജോലികളെ സംബ ന്ധിച്ച 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന 
നികു തിയും അടച്ച് അപേ ക്ഷി ക്കു ന്ന വർക്ക് ദർഘാസ് 


Divisional Forest Office, 
Ranni. 


| ( Sd.) 
Divisional Forest Officer. 


മൂന്നാർ ഡിവിഷൻ 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ എം .4 - 7353/ 2005. 


2010 മാർച്ച് 4. 


- സർക്കാർ ഉത്തരവ് നമ്പർ 89584 ജി3 / 08 / ആഭ്യന്തരം തീയതി 5- 1-2009 അനുസരിച്ച് മൂന്നാർ ഡിവിഷനിൽ സർക്കാരിലേക്ക് കണ്ടം 
ചെയ്ത 9 വാഹനങ്ങൾ ദർഘാസ്/ ലേലം മുഖേന വാങ്ങുന്നതിനായി ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകംമുദ്രവച്ച കവറു 
കളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 2010 ഏപ്രിൽ മാസം 12 -ാം തീയതി രാവിലെ 11 മണിവരെ 
മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ അന്നേദിവസം 1 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് അപ്പോൾ സ്ഥലത്ത് ഹാജരുള്ള ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ച് 
മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ലേലം നടത്തുന്നതും 
ലേലത്തിനുശേഷം ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതുമായിരിക്കും. 


6th APRIL 2010 ] 


FOREST DEPARTMENT 


224 


വാഹനങ്ങളെ സംബന്ധിച്ച വിവരം 


കമ 
- നമ്പർ 


-- - രജിസ്ട്രർ 


ഇനം 


ഇനം 


എഞ്ചിൻ 


എഞ്ചിൻ 
നമ്പർ 


ചേസിസ് 
- നമ്പർ 


- വാഹനംസൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 


നമ്പർ 


- 1 


KL - 6- 535 


മഹീന്ദ 


DS 
40919 


Ds - 


CJ 500DI- 4 -ASDS 

40919 


ഡി . എഫ്. ഒ. ഓഫീസിന് 
- സമീപം 


-- ജീപ്പ് 


| KL1- 6380 


DL 
10777 
DQ -30160 


MM540 -DP- 4 

DL- 10777 
CJ 500D - 4 
DQ 30160 


മൂന്നാർ വർക്കിംഗ് പ്ലാൻ 
- ഓഫീസിനു സമീപം 
അടിമാലി റെയിഞ്ച് 
ഓഫീസ് 


KL6-310 


KL 01B -3544 


432585 


IB 432585 H 


എൻ. ഫീൽഡ് 
ബുള്ളറ്റ് 


KL 01B - 3404 


432250 


IB 432250 H 


KBT- 9560 


വ്യക്തമല്ല 


6B 341957 


| KL 01B - 3524 


432651 


IB 43251 H 


നേര്യമംഗലം റെയിഞ്ച് 
ഓഫീസ് 


KBV - 4391 


355139 


7B 355139 


9 


KL 01B - 3297 


432581 


IB 432581 H 


നിരതദ്രവ്യം - രൂപ 10 ,000. 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + 12.50 % വിൽപ്പന നികുതി. 
ദർഘാസിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളിന്റെ പേരിൽ ദർഘാസ്/ ലേലം 25- 2 - 2009 - ലെ 
G O . ( Rt.) 92 / 2009/ F & WLD ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുന്നതായിരിക്കും. അന്നേ ദിവസം ആരുംതന്നെ ദർഘാസ്/ 
ലേലത്തിൽ പങ്കെടുക്കാതിരുന്നാലോ ഏതെങ്കിലും വാഹനങ്ങളുടെ വിൽപ്പന നടക്കാതിരുന്നാലോ വന്നാൽ, അവശേഷിക്കുന്ന 
വാഹനങ്ങളുടെ ദർഘാസ്/ ലേലം മേൽ വിവരിച്ച പ്രകാരം ഏപ്രിൽ മാസം 13 -ാം തീയതി നടത്തുന്നതായിരിക്കും. 


നിബന്ധനകൾ 





ബ് : 


1. വില്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വാഹനം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ അനുവാദത്തോടെ അവ 
ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് പരിശോധിച്ച് ബോദ്ധ്യം വരുത്തേണ്ടതാണ്. ലേലം ഉറപ്പിച്ച ശേഷം 

വാഹനത്തിനെ സംബന്ധിക്കുന്ന യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല. 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ റവന്യൂ മേലധികാരികളോ 
നൽകിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ടിന്റെ അറ്റസ്റ്റ് ചെയ്ത 

കോപ്പിയോ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
3. അപേക്ഷകർക്ക് ടെണ്ടർ ഫോറം ഏപ്രിൽ 12 - ന് 11 മണിവരെ ദേവികുളത്തുള്ളമൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
4. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
5. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. 
- ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനംചെയ്ത ദർഘാസുകൾ/ ലേലം G. O . ( Rt.) 92/ 2009 / F & WLD തീയതി 25 - 2- 2009 
സർക്കാർ ഉത്തരവിന് വിധേയമായി ഉറപ്പിക്കുന്നതും മറ്റ് ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരിച്ച് 
നൽകുന്നതുമാണ്. 
7. ദർഘാസ് സംഖ്യ നിരതദവ്യ സംഖ്യയിൽ കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 50 % ( നിരതദ്രവ്യം ഉൾപ്പെടെ) 

അപ്പോൾത്തന്നെ നൽകേണ്ടതാണ്. 
8. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 

നിക്ഷിപ്തമായിരിക്കും. 
9. ദർഘാസുകൾ/ ലേലം അംഗീകരിച്ചതായി വിവരം കൈപ്പറ്റി 15 ദിവസത്തിനകം ബാക്കി ലേലസംഖ്യയും നിയമപ്രകാരമുള്ള 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം 15 ദിവസം കൂടി ബാക്കി 
സംഖ്യയും 15 % പലിശയും ദിവസത്തിൽ 20 രൂപ നിരക്കിൽ വാടകയും വസൂലാക്കി വാഹനം നീക്കം ചെയ്യാൻ 
അനുവദിക്കുന്നതായിരിക്കും. അതിനുശേഷം യാതൊരു കാരണവശാലും അവധി ദീർഘിപ്പിച്ച് അനുവദിക്കുന്നതല്ല. 


കൈപ്പർഘാക് 
വാ 


വ 


6th APRIL 2010] 


FOREST DEPARTMENT 


225 


10. മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത കേസ്സുകളിൽ മുൻ ലേലത്തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും 

വാഹനം വീണ്ടും ലേലം/ ടെണ്ടർ അടിസ്ഥാനത്തിൽ മുൻലേലക്കാരന്റെ പൂർണ്ണ നഷ്ടോത്തരവാദിത്വത്തിൽ വിൽക്കുന്നതു 
മായിരിക്കും. ഈ ലേലംകൊണ്ട് സർക്കാരിന് നഷ്ടം വരുകയാണെങ്കിൽ ടി തുക മുൻലേലക്കാരനിൽനിന്നും ഈടാക്കുന്ന 
തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ മുൻലേലക്കാരന് ആയതിന് യാതൊരു അർഹതയും 
ഉണ്ടായിരിക്കുന്നതല്ലെന്നും ആയത് മുഴുവനും സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതുമായിരിക്കും. 
11 . ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു അവധി ദിവസമായിവന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും 

സമയത്തും ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതായിരിക്കും നടത്തുന്നതായിരിക്കും. 
12 . മുകളിൽപ്പറഞ്ഞ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒഴിവാക്കുന്നതിനും പുതുതായി കൂട്ടിച്ചേർക്കുന്നതിനും മൂന്നാർ ഡിവിഷണൽ 

ഫോറസ്റ്റ്ഓഫീസർക്ക് അധികാരം ഉണ്ടായിരിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
മൂന്നാർ, ദേവികുളം. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


(1) 


(3 ) 


3 


KL - 38 - 4648 ഓട്ടോറിക്ഷ 


തൊടുപുഴ റെയിഞ്ച്, 
- അറക്കുളം സെക്ഷൻ 


കോതമംഗലം ഡിവിഷൻ 

ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ എ2- 3783 / 2008. 

2010 മാർച്ച് 6. 
1961- ലെ കേരള വന നിയമം 81 എ വകുപ്പ് അനുസരിച്ച് 
സർക്കാരിലേക്ക് കണ്ട് കെട്ടിയതും ബഹുമാനപ്പെട്ട കേരള 

ഹൈക്കോടതിയുടെ 2 - 12 - 2008 - ലെ എം . എ . സി. എ . 1458 / 08 -ാം 
നമ്പർ ഉത്തരവ് പ്രകാരവും സർക്കുലർ നമ്പർ 89584 / ജി . 3/ 08 / 
Home തീയതി 5 - 1- 2009 പ്രകാരവും ഉടമസ്ഥന് സെക്യൂരിറ്റി 
ഡിപ്പോസിറ്റിൻമേൽ വിട്ടുകൊടുക്കണമെന്നും കാണിച്ച് നോട്ടീസ് 
നൽകിയിട്ടും അതുപ്രകാരം കൊണ്ടുപോകാത്തതുമായ താഴെ 
പട്ടികയിൽ പറയുന്ന വാഹനങ്ങൾ ഇപ്പോഴുള്ള സ്ഥിതിയിലും 
അവസ്ഥയിലും ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപന 
നടത്തുന്നതാണ്. പ്രസ്തുത വിൽപനയ്ക്ക് സീലുവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ ഓരോ വാഹന 
ത്തിനും പ്രത്യേകം പ്രത്യേകം അപേക്ഷിക്കുന്ന മുറയ്ക്ക് 
20 - 4- 2010 -ാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭിക്കുന്നതാണ്. 


4 KL -5 - D - 8951 ഓട്ടോറിക്ഷ 
5 KL -8-B -5949 ടാറ്റാ 

-എസ്റ്റേറ്റ് കാർ 
6 KL - 7-F -5735 ജീപ്പ് 
7 KL - 7- N - 5683 ഓട്ടോറിക്ഷ 
8 KL - 7 - C - 4293 മിനി ലോറി 


കാളിയാർ റെയിഞ്ച് 
കോതമംഗലം റെയിഞ്ച് 


നിര ത ദ വ്യം - ഓരോ വാഹ ന ത്തിനും രൂപ 2 , 000 . 
(രണ്ടായിരം രൂപ വീതം.) 


-- പൂരിപ്പിച്ച സീലുവച്ച ദർഘാസുകൾഅന്നേ ദിവസം പകൽ 
3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 
പകൽ 3.30 - ന് ദർഘാസുകൾ സമർപ്പിച്ചവരെ മാത്രം പങ്കെടുപ്പിച്ചു . 
കൊണ്ട് കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പ്രസ്തുത 
വാഹനങ്ങൾ ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം ദർഘാസുകൾ 
തുറക്കുന്നതു മാ യിരിക്കും. ലേലത്തിലോ ദർഘാ സിലോ 
ഏതിലാണ് കൂടുതൽ തുക വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ 
വ്യക്തിയുടെ പേരിൽ വിൽപന താൽക്കാലികമായി ഉറപ്പിക്കുന്ന 
തായിരിക്കും. ദർഘാസ്/ ലേലം സംബന്ധിച്ച വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നോ തൊടുപുഴ, കാളിയാർ , മുള്ളരിങ്ങാട്, 
കോതമംഗലം റെയിഞ്ചാഫീസുകളിൽ നിന്നോ ആഫീസ് സമയ 
ങ്ങളിൽ അറിയാവുന്നതാണ്. 

പട്ടിക 


- ദർഘാസ് ഫോറത്തിന്റെ വില ഓരോ വാഹനത്തിനും 
350 രൂപ + വിൽപ്പന നികുതി. 

- സ്ഥലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, കോതമംഗലം. 
- ദർഘാസ് ഫോറം ദർഘാ സു കൾ സ്വീക രി ക്കാൻ 
നിശ്ചയിച്ച അവസാന തീയതിക്ക് ഒരാഴ്ച്ച മുമ്പ് നൽകി 
തുടങ്ങുന്നതായിരിക്കും. നിശ്ചയിച്ച തീയതിയിൽ പകൽ 1 മണി 
വരെ ദർഘാസുകൾ നൽകുന്നതായിരിക്കും. ദർഘാസുകൾ 
20-4- 2010 -ാം തീയതി പകൽ 3 മണിവരെ സ്വീകരിക്കുന്നതാണ്. 
നിശ്ചിത സമയം കഴിഞ്ഞു ലഭിക്കുന്നതും നിരതദ്രവ്യം ഒടുക്കാ 
ത്തതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 

- കോത മം ഗലം ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർ 
10 - 11- 2009- ലെ കേരള ഗസറ്റ് 44- ന്റെ 527, 528 എന്നീ പേജുകളിൽ 
12 -10 -2009- ലെ എ2- 3783 / 08 -ാം നമ്പർ പ്രകാരം പ്രസിദ്ധപ്പെടുത്തി 
യിട്ടുള്ള നിബ ന്ധ ന കൾ ഈ ദർഘാസ്/ ലേല ത്തിന് 
ബാധകമായിരിക്കും. 


വാഹനം 
സൂക്ഷിച്ചിരിക്കുന്ന 
സ്ഥലം 


- ക്രമ വാഹനങ്ങളുടെ 
നമ്പർ ഇനവും രജിസ്റ്റർ 

- നമ്പരും 
- (1) 

(2) 
- 1 KL - G 1073 ജീപ്പ് 


തൊടുപുഴ റെയിഞ്ച്, 
അറക്കുളം സെക്ഷൻ 


ലേ സംബ ന്ധ മായ കൂടു തൽ വിവ ര ങ്ങ ൾക്ക് 
കോത മം ഗലം ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസു മായി 
ബന്ധപ്പെടാവുന്നതാണ്. 

- ( ഒപ്പ്) 
ഡിവിഷണൽ ഓഫീസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
കോതമംഗലം. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


2 


KL - 5 - B -8173 മിനി ലോറി 


6th APRIL 2010 ] 


FOREST DEPARTMENT 


226 


VAZHACHAL DIVISION 


RE - TENDER /RE -AUCTION NOTICE 


No. C2 - 2577/2007. 

18th March 2010 . 
It is hereby notified for the general information of the public that Teak Poles and Timber collected from 1961 
Vadamuri Teak - Elavu Plantation of Athirappilly Range of Vazhachal Forest Division by thinning and sold in Auction 
dated 11 - 4 -2007 bid by M . J. George , Mariyil House , Ayyampuzha, Sri . Skandesh , Mepurath House , Manakkulangara , 
Kodakara failed to remove the poles and logs within the stipulated time, then confiscated to Government as per sale 
condition will be sold in Re - Tender/Re-Auction sale in their risk and responsibility subject to detailed Tender/Auction sale 
conditions published in the Kerala Gazette No. 50 , dated 22 - 12 - 2009 in Page No. 669 to 675 of Chief Conservator of 
Forests (Protection ), Thiruvananthapuram vide Notification No. Pro . (5 ) 6835 /2009 dated 2 - 12 - 2009 and other rules in force , 
as per schedule furnished below . Tender forms will be available in Divisional Forest Office, Vazhachal Division , Chalakudy 
on payment of Rs . 100 plus S . T. Sealed tenders will be received at Divisional Forest Office , Vazhachal Division , 
Chalakudy upto 3 p . m . on the working day prior to the auction date and tenders received after the stipulated date and 
time will not be entertained . If the date fixed for Tender/Auction happens to be a public holiday, harthal or strike , the 
Auction sale will be held on next working day at the scheduled date , time and place. Tender will be opened immediately 
after auction sale and further action will be taken as per sale conditions. The intending bidders should satisfy themselves 
about the quality and quantity of the thinned materials put up for Tender /Auction sale and no complaints will be 
entertained later regarding the same. Further details of Tender/Auction sale will be available from Athirappilly Range 
Office (Phone: 0484 - 2451171 ). Quantity notified is only approximate . If there is no bid or part bid first date of auction 
proposed , undisposed teak poles will be put up for sale on subsequent dates as shown in the schedule at the same time 
and place. The Auctioning Officer is empowered to conduct auction completely or partly and postponement of auction 
without assigning any reason . 

Post offer will be considered under the terms and conditions in force. 

The remittance of the value and removal of timber should be as per prevailing terms and conditions and also as 
per the rules in time. 


SCHEDULE 


Teak Poles (Nos.) 


Name of 
Plantation / 

Range 


Place of Auction / 

Dumping 
Depot 


Auction 
date and time 


Irul (M ) 


Next 
Auction 
date and 

time 


- 


1st 
Class 


2nd 3rd 4th 
Class Class Class 


5th 
Class 


1961 Teak , Elavu 

| 1960 
Plantation .. .. .. 39 .. 3.31 Vadamuri 

30 - 4- 2010 , 3 -5 -2010 , 
Athirappilly 

Teak Plantation 

11 a . m . 

11 a . m . 
Range 

- വാഴച്ചാൽ ഡിവിഷനിലെ അതിരപ്പിള്ളി റെയിഞ്ചിലെ 1961 വാടാമുറി തേക്ക് ഇലവ് തോട്ടത്തിൽ നിന്നും ഇടമുറി നടത്തി 
ശേഖരിച്ച് 1960 വാടാ മുറി തേക്ക് തോട്ടത്തിലെ താൽക്കാലിക ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവച്ചിട്ടുള്ള തും 11 - 4 - 2007 - ൽ 
നടത്തിയ ലേലത്തിൽ ശ്രീ . എം . ജെ . ജോർജ്ജ്, മാരിയിൽ വീട്, അയ്യമ്പുഴ, ശ്രീ . സ്കന്ദേഷ്, മേപ്പുറത്ത് വീട്, മനക്കുളങ്ങര, 
കൊടകര എന്നിവർ ലേലം കൊണ്ടതും ലേല സ്ഥിരീകരണ ഉത്തരവ് നൽകി കാലാവധിക്കുള്ളിൽ തടി നീക്കം ചെയ്യാൻ വീഴ്ച 
വരുത്തിയതിനാൽ ലേല നിബന്ധന പ്രകാരം സർക്കാരിലേക്ക് മുതൽക്കൂട്ടിയതും താഴെ പട്ടികയിൽ പറയുന്നതുമായ തേക്കു 
കഴകളും പലജാതി തടികളും മേൽ പേരുകാരുടെ നഷ്ണാത്തരവാദിത്വത്തിൽ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള സ്ഥലത്തും 
സമയത്തും വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. മതിയായ വേലക്കാരില്ലാതെയോ ലേലത്തിൽ മതിയായ വില ലഭിക്കുന്നില്ലെന്നോ 
കാണുന്നപക്ഷം ലേലം മാറ്റി വയ്ക്കേണ്ടിവന്നാൽ പട്ടിക യിലെ അടുത്ത ലേലത്തീയതിയിൽ ലേലം നടത്തുന്നതായിരിക്കും. 
ലേലദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുകയോ, പൊതു പണിമുടക്കോ, ഹർത്താലോ ആകുന്നപക്ഷം അടുത്ത പ്രവൃത്തി 
ദിവസം അതേ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. 22 - 12 - 2009- ൽ പ്രസിദ്ധീകരിച്ച 50 -ാം നമ്പർ കേരള ഗസറ്റിലെ 
- 669 മുതൽ 675 വരെയുള്ള പേജു ക ളിൽ പ്രസി ദ്ധീ ക രിച്ച തിരു വ ന ന്ത പുരം സംരക്ഷണ വിഭാഗം ചീഫ് ഫോറസ്റ്റ് 


6th APRIL 2010] 


FOREST DEPARTMENT 


227 


കൺസർവേറ്ററുടെ 2 -12 - 2009 - ലെ Pro. (5 ) 6835 /09 -ാം നമ്പർ ലേല വിജ്ഞാപന പ്രകാരമുള്ള വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥ 
കളും അതാതു സമയത്തു നിലവിലുള്ള മറ്റു നിയമങ്ങളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 100 രൂപ വിലയും നില 
വിലുള്ള വില്പന നികുതിയും ഈടാക്കി ദർഘാസ് ഫോറങ്ങൾ ലേല തീയതിക്കു തലേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും നൽകുന്നതാണ്. ലേലത്തീയതിക്ക് തലേദിവസം ഉച്ചയ്ക്ക് 3 മണിവരെ സീൽ ചെയ്ത 
ദർഘാസുകൾ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ലേലം 
കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 
ദർഘാസ്/ ലേല വില്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസ് സമർപ്പിക്കുന്നതിനുമുമ്പ് വില്പനയ്ക്ക് വച്ചിരിക്കുന്ന 
ഉല്പന്നങ്ങളുടെ നിജസ്ഥിതിയും അളവുകളും മറ്റു വിശദ വിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതാണ്. ലേലത്തിനുശേഷം ഈ 
വക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല . 


- വില്പനയ്ക്ക് വച്ചിരിക്കുന്ന ഉല്പന്നങ്ങളുടെ ലേലം പൂർണ്ണമായോ ഭാഗികമായോ മറ്റു കാരണങ്ങൾ കാണിക്കാതെതന്നെ 
മാറ്റിവയ്ക്കുന്നതിനും ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾഉണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം വ്യവസ്ഥകൾക്ക് 
വിധേയമായി സ്വീകരിക്കുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ( ഫോൺ 0480 - 2701713 ), ഇ - മെയിൽ dfo - Vazhachal @ forest.kerala . gov.in 
അതിരപ്പിള്ളി റെയിഞ്ചാഫീസിലോ ( ഫോൺ 0484 - 2451171) അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


- പട്ടിക 


കഴകളുടെ അളവ് (എണ്ണം) 
തോട്ടം / റെയിഞ്ച് 

- ഒന്നാം രണ്ടാം മൂന്നാം നാലാം അഞ്ചാം 
തരം തരം തരം തരം തരം 


ഇരുൾ 
( ക്യു . മീ .) 


ലേല സ്ഥലം/ ലേല 
താല്ക്കാലിക തീയതിയും 
ഡിപ്പോ സമയവും 


- അടുത്ത 

ലേല 
തീയതിയും 
സമയവും 


.. 


.. 


.. 


39 


.. 


3 .31 


1961 തേക്ക് ഇലവ് 
തോട്ടം അതിരപ്പിള്ളി 
റെയിഞ്ച് 


1960 
വാടാമുറി 
തേക്ക് തോട്ടം 


30 - 4 - 2010 
രാവിലെ 
| 11 മണി 


3 - 5 - 2010 
രാവിലെ 
11 മണി 


Divisional Forest Office, 
Vazhachal Division , Chalakkudy. 


(Sd.) 
Divisional Forest Officer 
(For and on behalf of the 

Governor of Kerala ). 


NILAMBUR SOUTH DIVISION 


TENDER - CUM - AUCTION SALE NOTICE 


No. C1- 1498/ 2010 . 


18th March 2010 . 


It is hereby notified for the information of the public that the tender-cum - auction sale of Teak , Misc.Poles , Teak 
Firewood available at following Dumping Depots in Karulai Range of this Division as mentioned in the schedule below 
will be conducted on the dates noted against each by the Divisional Forest Officer, Nilambur South Division or any other 
officer authorised by him for the purpose subject to the sale conditions published by the Chief Conservator of Forests , 
Thiruvananthapuram vide Number Pro. (5 ) 6835 /2009 dated 2 -12 - 2009 which has been published in Gazette Number 54 , 
dated 22 - 12 - 2009 in page number of forest sheets 669 to 675 . If the date of auction happens to be a public holiday 
or if the sale is not conducted due to some other reasons the sale will be conducted on the next working day at the 
same place and time. Further details in this regard can be had from the Range Officer,Karulai (Ph . 04931 - 270296 ) or from 
this Office (Ph . 04931 - 220392 ) during working hours. 


6th APRIL 2010 ] 


FOREST DEPARTMENT 


228 


SCHEDULE 


Year and Name of 
Teak plantations 


Approximate 

quantity 


Name of 
Dumping depot 


Date and time of 

Auction 


Teak 


1977 T. P . Ezhuthukkal 


Moochala 


20 -4-2010, 10 a. m . 


I C Poles -137 Nos. 
II C Poles -300 Nos. 
III Poles-688 Nos. 
IV Poles- 718 Nos. 
V Poles-148 Nos. 
Misc. Poles -30 Nos . 


Teak 


1968 T. P . Ezhuthukkal 


Vatikkal 


204-2010, 11 a. m . 


I C Poles -121 Nos. 
II C Poles-497 Nos. 
III Poles -1358 Nos. 
IV Poles- 1418 Nos. 
V Poles- 373 Nos . 
Misc . Poles - 1341 Nos. 


Teak 


1978 T. P. Pulimunda 


Kanhirakkadavu 


22 - 4- 2010 , 10 a . im . 


I C Poles- 68 Nos. 
II C Poles- 277 Nos. 
III Poles - 946 Nos. 
IV Poles- 1072 Nos. 
V Poles-159 Nos. 
Misc . Poles-327 Nos. 
Teak fire wood -5 MT 


Teak 


1977 T. P. Poolakkapara 


Poolakkapara 


22 - 4- 2010 , 11 a. m . 


I C Poles-10 Nos. 
II C Poles -40 Nos. 
III Poles-65 Nos . 
Misc. Poles- 119 Nos. 


നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായ് റെയിഞ്ചിലെ ഡമ്പിംഗ് ഡിപ്പോകളിൽ അട്ടിവെച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ 
വിവരിച്ചിട്ടുള്ളതുമായ തേക്ക് കഴകളുടെയും തേക്ക് വിറകിന്റെയും പലജാതി കഴകളുടെയും ലേലം പട്ടികയിൽ വിവരിച്ച തീയതിയിലും 
സമയത്തും നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാസും 
ലേലവും അടിസ്ഥാനത്തിൽ വിൽക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. കേരള ഗസറ്റ് വാല്യം 54 -ാം 
നമ്പരിൽ വനം ഷീറ്റ് 669 മുതൽ 675 വരെ പ്രസിദ്ധീകരിച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പാ ( 5) - 6835 /09 തീയതി 
2- 12 - 2009 നോട്ടിഫിക്കേഷനിലെ പൊതുവായ ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ദർഘാസ്/ ലേലം 


6th APRIL 2010] 


FOREST DEPARTMENT 


| 229 


നടത്തുക. ലേല ദിവസം അവധിയായി വരികയോ അപ്രതീക്ഷിതമായി മറ്റെന്തെങ്കിലും കാരണത്താൽ ലേലം നടത്താൻ പറ്റാതെ 
വരികയോ ചെയ്താൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ ( ഫോൺ 04931-220392 ) കരുളായി റെയിഞ്ചാഫീസിലോ ( ഫോൺ 04391 -270296) പ്രവർത്തി 
സമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


പട്ടിക 


കമ 
നമ്പർ 


തേക്കുതോട്ടങ്ങളുടെ 
പേരും വർഷവും 


ഉദ്ദേശ അളവ് 


ഡമ്പിംഗ് ഡിപ്പോയുടെ 

പേര് 


ലേല തീയതിയും 
സമയവും 


തേക്ക് കഴകൾ 


1977 ടി . പി . എഴുത്തുകൽ 


മൂച്ചള 


20 - 4 - 2010, 10 മണി 


1 -ാം തരം - 137 എണ്ണം 
2 -ാം തരം 300 എണ്ണം 
3 -ാം തരം - 688 എണ്ണം 
4 -ാം തരം --718 എണ്ണം 
5 -ാം തരം 148 എണ്ണം 
പലജാതി കഴകൾ 30 എണ്ണം 


| 


ന 


തേക്ക് കഴകൾ 


- 2 


1968 ടി . പി. എഴുത്തുകൽ 


വട്ടിക്കൽ 


20 - 4 - 2010 , 11 മണി 


1 -ാം തരം - 121 എണ്ണം 
2 -ാം തരം - 497 എണ്ണം 
3 -ാം തരം 1358 എണ്ണം 
4 -ാം തരം - 1418 എണ്ണം 
5 -ാം തരം 373 എണ്ണം 
പലജാതി കഴകൾ - 1341 എണ്ണം 


തേക്ക് കഴകൾ 


1978 ടി. പി. പുലിമുണ്ട 


കാഞ്ഞിരക്കടവ് 


22 - 4 - 2010, 10 മണി 


1 -ാം തരം 28 എണ്ണം 
2 -ാം തരം 164 എണ്ണം 
3 -ാം തരം 850 എണ്ണം 
4 -ാം തരം- 1750 എണ്ണം 
5 -ാം തരം - 1190 എണ്ണം 
പലജാതി കഴകൾ - 20 എണ്ണം 
തേക്ക് വിറക്-5 മെ.ടൺ 


- തേക്ക് കഴ കൾ 


- 4 


1977 ടി . പി. പൂളക്കപ്പാറ 


പൂളക്കപ്പാറ 


22 - 4 - 2010 , 11 മണി 


1-ാം തരം - 10 എണ്ണം 
2 -ാം തരം - 40 എണ്ണം 
3 -ാം തരം - 65 എണ്ണം 
പലജാതി കഴകൾ 119 എണ്ണം 


Divisional Forest Office , 
NBR (S ) Division . 


( Sd. ) 
Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ) 


6th APRIL 2010 ] 


FOREST DEPARTMENT 


230 


SOUTH WAYANAD DIVISION , KALPETTA 


TENDER /AUCTION NOTICE 


No . B1-8266/2009 . 


17th March 2010 . 


It is hereby notified for the information of the public that the Tender- cum -Action Sale of Teak Poles as per the 
schedule given below will be conducted by the undersigned or by any person authorized by him subject to the availability 
of the stock at Irulam dumping depot of Cheeyambam Section of Chedleth Range on 22 -4 - 2010 at 10 a. m . Tenders will be 
received till 9 a. m . on the same day of the concerned auction . The materials that will be arriving in the depot before the 
auction will also be included in this sale . 


- The sale will be subject to the sale notification conditions issued as per Pro ( 5) - 6835/ 09 dated 2 - 12 - 2009 of the Chief 
Conservator of Forests (Protection ) and published in Page Nos. 669 to 675 of the Kerala Gazette No. 50 dated 22- 12-2009 
and also subject to the subsequent amendments in the sale conditions issued in respect of the auction sale to be 
conducted in the Government Timber Depots. 


If the date notified for the Tender- cum -sale happens to be a holiday the tender cum auction sale will be conducted on 
the next working day at the same place and time. Further details can be had from this office or from the Office of the 
Forest Range Officer, Chedleth . Tender- cum auction sale of produces not bid on 22 -4- 2010 at Irulam Dumping Depot will 
be conducted in the same depot on 28 -4 -2010 at 10 a. m . Post offers will be accepted within 7 days of the auction date 
as per the conditions in the above Gazette notification . 


SCHEDULE 


Approximate No . of Teak Poles 


Auction date 
and time 


Name of 
dumping 
depot 


Name of 
Plantation 


I IV 
Class Class 


Ist Class 
IB IC ID 


V 

Fire 
Class Billets wood Total 


Ilnd Class 
B C D 


16 157 


40 


71 435 152 


1002 


1804 1862 


. 


. 


2242010 
10 a. m . (No bid 
lots will be re- 
auctioned on 

28 -4-2010) 


Irulam 
dumping 
depot 


5539 
Poles 


1978 Teak 

Plantation 
Cheeyambam 

Block - B 


Eastimate Value - Rs. 40, 00,000. 
EMD - Rs. 20,000 . 
Cost of tender form --Rs. 1, 000 + VAT. 
Date and time of sale of tender form — 21 -4 - 2010 , 2. 30 p . m . 


- സൗത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള ചെതലത്ത് റെയിഞ്ചിലെ 1978 ചീയമ്പം തേക്ക് തോട്ടത്തിൽനിന്നും മുറിച്ച് 
ശേഖരിച്ച വിവിധയിനം തേക്ക് കഴകൾ 22 - 4 - 2010 -ാം തീയതി രാവിലെ 10 മണിക്ക് ചെതലത്ത് റെയിഞ്ചിലെ ഇരുളം ഡംപിംഗ് 
ഡിപ്പോയിൽവച്ച് ലേലത്തിൽ വയ്ക്കുന്ന സ്റ്റോക്ക് അനുസരിച്ച് 22 - 12 -2009- ലെ കേരള ഗസറ്റ് നമ്പർ 50- ലെ 669 മുതൽ 675 വരെ 
പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( പാട്ടക്ഷൻ) തിരുവനന്തപുരം നമ്പർ പാ . (5)-6835/09 തീയതി 2-12- 2009 എന്ന 
നമ്പരിൽ പ്രസിദ്ധപ്പെടുത്തിയ ടെണ്ടർ/ ലേല നിബന്ധനകളും സർക്കാർ തടി ഡിപ്പോകളിലെ ലേല വിൽപ്പന സംബന്ധിച്ച് 
കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾക്കും/ നിബന്ധനകൾക്കും വിധേയമായി, സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടർ കം ഓക്ഷൻ സമ്പ്രദായത്തിൽ വിൽക്കുന്നതായിരിക്കും. ലേല 
തീയതിക്ക് മുൻപായി ഡിപ്പോയിൽ എത്തുന്ന എല്ലാ കഴകളും ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 


കാല 


കാ 


6th APRIL 2010 ] 


FOREST DEPARTMENT 


231 


- ലേല തീയതിയുടെ തൊട്ട് മുമ്പിലത്തെ പ്രവൃത്തി ദിവസം ഉച്ചയ്ക്ക് 2.30 മണി വരെ ദർഘാസ് ഫോറങ്ങൾ ചെതലയം 
റെയിഞ്ച് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും പൂരിപ്പിച്ച മദ്രവച്ച ദർഘാസുകൾ ലേല ദിവസം രാവിലെ 9 മണി വരെ ചെതലയം 
റെയിഞ്ച് ഓഫീസിൽ സ്വീകരിക്കുന്നതുമായിരിക്കും. ലേല ദിവസം പണിമുടക്കോ പൊതു ഒഴിവ് ദിവസമോ ആയി വരികയാണെങ്കിൽ 
പ്രസ്തുത ടെണ്ടർ- കം -ഓക്ഷൻ അടുത്ത പ്രവൃത്തി ദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. 
പ സ്തുത ലേല ത്തിൽ വില്പനയ് ക്ക് വയ് ക്കാ ത്തതോ വില്പന നട ത്താ ത്തതോ ആയ വിഭ വ ങ്ങ ൾ 28 - 4 - 2010 -ാം 
തീയതി 10 മണിക്ക് അതേ ഡിപ്പോയിൽ വച്ച് നടത്തുന്നതാണ്. 


- പോസ്റ്റ് ഓഫറുകൾ ലേല തീയതി മുതൽ 7 ദിവസത്തിനകം മുകളിൽ പറഞ്ഞതായ ഗസറ്റ് വിജ്ഞാപനത്തിലെ 
നിബന്ധനകൾ പ്രകാരം സ്വീകരിക്കുന്നതാണ്. 


പട്ടിക 


തേക്ക് കഴകളുടെ ഏകദേശ എണ്ണം 


ലേല് 


ലേല തീയതിയും 
സമയവും 


തോട്ടത്തിന്റെ 
പേര് 


സാലം 


1 -ാം ക്ളാസ് 2 -ാം ക്ളാസ് 3 -ാം 4 -ാം 5 -ാം ബില്ലറ്റ് വിറക് ആകെ 
ബി സി ഡി ബി സി ഡി ക്ലാസ് ക്ലാസ് ക്ലാസ് 


22 - 4 - 2010 


157 


40 


71 


435 


152 1002 


1804 


1862 


.. 


.. 


5539 


കഴകൾ 


ഇരുളം 1988 
10 മണി ഡംപിംഗ് ചീയമ്പം 
( വില്പനയാകാത്ത ഡിപ്പോ തേക്ക് തോട്ടം 
ലോട്ടുകൾ 
28- 4- 2010- ന് 10 മണിക്ക് 
പുനർലേലം ചെയ്യുന്നതാണ്.) 


അടങ്കൽ തുക - രൂപ 40, 00,000. 


നിരതദ്രവ്യം - രൂപ 20, 000. 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 1, 000 + വാറ്റ്. 


ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും -- 21- 4 - 2010, 2 .30 മണി. 


(Sd .) 
Divisional Forest Officer, 
(For and on behalf of the 
Governor of Kerala ). 


Divisional Forest Office, 
Kalpetta . 


